2001 ജൂണ്‍ 24 ടു] 


ഇഠതുപക്ഷം 
വായിച്ചറിയാന്‍ 


1] ജൂണ്‍ 04 - 


ലേഖനം 


ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ്‌ തോല്‍വിയില്‍ 
അന്ധാളിച്ചിരിക്കുകയാണ്‌ , ഉള്ളുതുറന്ന 

വിലയിരുത്തല്‍ പോലും നടന്നിട്ടില്ല. പരാജയത്തിന്‍െറ 
കരാരണങ്ങളെന്തെന്ന അന്വേഷിക്കുന്ന ലേഖനം 


ഇടതുപക്ഷം വായിച്ചറിയാന്‍ 6 


പുസ്തകം 79 ലക്കം 18 വില 8 രൂപ 


1176 മിഥുനം 10 - 16 1923 ആഷാഡം 3-9 


ചിഡുത്പ്ിിത്വിതതത 


കാനേജാങ* എഡിറ്റര്‍ 
പി.വി. ചന്ര്രന്‍ 


അമേരിക്കയുടെ ദേശീയ മിസൈല്‍ 
പ്രതിരോധ പദ്ധതിയെ ഇന്ത്യ പിന്തുണച്ചത്‌ 
ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ”. 
ചേരിചേരാനയം ഉപേക്ഷിച്ച 
ചേരിചേരുകയാണ്‌ ഇന്ത്യ 


ഇന്ത്യ ചേരിചേരുന്നു 
എ.എം. ഷിനാസ്‌ 


10 


അന്വേഷണം - 20 


26 


കൂടിയാട്ടത്തിന്‍െറ സാമൂഹ്യപാഠം 
എന്‍.പി. വിജയകൃഷ്ണന്‍ 


34 


ലോകഫുട്‌ബോളിന്‌ ജപ്പാന്‍ 
ഒരു മുന്നറിയിപ്പ"; ഫ്രാന്‍സിന്‌ 
അപൂര്‍വ ഹാട്രിക്ക്‌ 

വിംസി 


42 


ചികിത്സാനുഭവം 
വൈദ്യമഠം 


45 


പംക്തികള്‍ 


വായനക്കാര്‍ എഴുതുന്നു 4 
തിപാഠം [32 


ശസ്ത്രം 16 ദെഷധച്ചെടിക [24 പ്ര 
നവരസം - കലാമണ്ഡലം മൈലജ [37] അടുക്കള 44 
കാല്ലാടുകാം |48 സോപാനം [55] ബാലപംക്തി 56 വളരുന്ന സാഫി 
ത്യം (ബി. ഹൂടയകുമാരി, എന്‍.ഇ. സുധീര്‍) [60 വാങ്മയം [61 
സാഹിത്യവേദി 62] ദേശീയരേഖ [65 ചിത്രശാല - അപരന്മാര്‍ നഗര 
ത്തില്‍ (ഉ.പി. രാജ'മോഹന്‍) [66 


മുഖചിത്രം: 
ഫോട്ടോ: ബി. ചന്ദ്രകുമാര്‍ 


യൂസഫലി കേച്ചേരി 


മൌനങ്ങം 
സച്ചിദാനന്ദന്‍ 


പരൂതപ്പാട്ടുകാരനോട* 
കെ.ആര്‍. ചെത്തല്ലൂര്‍ 


കഥ 


പാണ്ഡുജിയും 
അര്‍ജുനും ചിലമ്പും 
കെ. രാധാകൃഷ്ണന്‍ 


മെല്ലെപ്പോകുന്നവര്‍ 
ഡി. ശ്രീദേവി 


നോവല്‍ 
ധര്‍മചക്രം-- മു 
ഉണ്ണികൃഷ്ണന്‍ പ, മൂതൂര്‍ 
തേയില-20 
സുലോചന 


രമ 
കെ. ശ്രീകുമാര്‍ 


13) 


21 


29 


വ്‌ 
റൂയി 


കൂത്തിനെയും കൂടിയാട്ടത്തെയും ക്ഷേത്രത്തിനു പുറത്തു കൊണ്ടുവന്ന്‌ 
ജനകീയ കലയാക്കിയത'” പൈങ്കുളം രാമചാക്യാരാണ്‌. | 
കൂടിയാട്ടത്തിനു ലഭിച്ച യുനെസ്കോ ബഹുമതി 
രാമചാക്യാരുടെ സ്കരണയ്ക്കു മുന്നിലാണ്‌" സമര്‍പ്പിക്കേണ്ടത്‌ 


തൃശ്ശൂര്‍ നാട്യഗൃഹത്തില്‍ 
അവതരിപ്പിച്ച കൂ 
ച്‌ 


34) ലാതൃഭ്ൂഠി ആഴ്ചപ്പതിപ്പ്‌ 2001 ജുണ്‍ 24 - 30 


മ 


കൂടിയാട്ടത്തിന്‍െറ ഒരരങ്ങ്‌* 


എന്‍.പി. വിജയകൃഷ്ണന്‍ 


ടരിയാട്ടത്തിന്‍െറ പ്രസക്തിയും 
ലോകാന്തരങ്ങളി 


സ്ത്ിയും 
വക്ക" വ്യാപിച്ചു തുടങ്ങിയി 
ട്ട്‌" കാലം ഏറെയായി . കഥകളിയേക്കാം മാലി 
| കുത കൂടിയാട്ടത്തിനെറ അരങ്ങിനും അഭിനയ സങ്കേത 


ഞ്ദഠംക്കും മറ്റ്‌ രാജ്യക്കാര്‍ നല്ലിപ്പോരുന്നുമുണ്ട്‌ . പക്ഷേ, 
കേരളത്തില്‍ കൂടിയാട്ടം ന്യൂനപക്ഷത്തിന്‍െറ കലയായി 
ത്തന്നെ അവശേഷിക്കുന്നു. കൂടിയാട്ടം കാണാന്‍ എത്തു 
ന്നവര്‍, അത" കണ്ടിരിക്കുന്നവര്‍, ആസ്വദിക്കുന്നവര്‍, ഉരം 
ക്കൊള്ളുന്നവര്‍ ഇങ്ങനെ ഈ കലയുടെ കാഴ്ചക്കാര്‍ വ്യ 
ത്യസ്തരാണ" . കൂടിയാട്ടം അതിന്‍െറ സമഗ്രതയില്‍ ഉം 
ക്കൊള്ളുന്നവരെ എണ്ണിപ്പറയാമെന്ന്‌ അമ്മന്നൂര്‍ മാധവ 
ചാക്യാര്‍ ഒരു വര്‍ത്തമാനത്തില്‍ പറയുകയുണ്ടായി. എ, 
ന്നിട്ടും കേരളീയമായ ഈ പ്രാചീന സംസ്കൃത നാടകസംസ്ത് 
തിയോട മലയാളിക്ക' ഉദാത്തമായ ആദരവുണ്ട്‌ . കേരളീ 


യര്‍ കഥകളിയെ സ്നേഹിക്കുന്നു; കൂടിയാട്ടത്തെ ആദരി 


പൈങ്കുളം രാമച്ചാക്യാര്‍ 


ടുന്നു. വിദേശികളുടെ നിലയും വ്ൃത്ൃസ്തമല്പ. കേരള 
ത്തില്‍ ഏറ്റവുമധികം ഉല്‍കൃഷ്ട പൃരസ്ത്രാരഞ്ങയം നേടിയ ക, 


ഓാതൃദ്രമി ആഴ്ചപ്പതിപ്പ്‌ 2001 ജുണ്ട 24 - 30 [35] 


ലാകാരന്‍, ഏറ്റവും കുറച്ചു പേര്‍ മാത്രം ആസ്വദിക്കുന്ന ക 
ലയുടെ അധിപനായ അമ്മന്നൂരാകുന്നു 

അമ്മന്നൂര്‍ ചാച്ചുചാക്യാരും മാണിമാധവ ചാക്യാ 
രും മാധവ ചാക്യാരും പൈങ്കുളം രാമചാക്യാരും കഴിഞ്ഞ 
നൂറ്റാണ്ടില്‍ കൂടിയാട്ടരംഗത്തെ രാജശില്ലികളായി വിരാ 
ജിച്ചു. എണ്‍പത്തിനാല'"തികഞ്ഞ അമ്മന്നൂരാണ്‌ ഇന്ന്‌ 
കൂടിയാട്ടത്തിന്‍െറ ആചാര്യന്‍ , ഈ നൂറ്റാണ്ടിന്‍െറ പ്രാരംഭ 
ത്തില്‍ കൂടിയാട്ടം ഒരു ആഗോള പൃൂരയസ്ക്ാരത്തിന്‍െറ പേ 
രില്‍ അംഗീകരിക്കപ്പെട്ടിരിക്കയാണ്‌ . "യുനെസ്റ്റോ'യക്കു 
മൃന്‍പില്‍ ഭാരതത്തിന്‍െറ കലാരൂപമായി കേരളീയകല 
യായ കൂടിയാട്ടമാണ്‌ സമര്‍പ്പിക്കപ്പെട്ടത”. അങ്ങനെ ഭൂ 
ലോകപടത്തില്‍ കൂടിയാട്ടത്തിന്‍െറ സാവര്‍ണശോഭ അങ്ക 
നംചെയ്യപ്പെട്ടു കഴിഞ്ഞു. കലാപരമായ ഈ ദാതൃത്തിനു 
പിന്നില്‍ പരിശ്രമിച്ച സ്പുമനസ്സുകംക്ക്‌ നന്ദി പറയുക. 
ഈ അംഗീകാരത്തിന്‍െറ ആഹ്ഹുാദവേളയില്‍ നിശ്ചയമാ 
യും ഓര്‍മിക്കേണ്ട ഒരു. നാമധേയമുണ്ട്‌ -കൂടിയാട്ടത്തി 
ന്‍െറ നവോത്ഥാനശില്ലി പൈങ്കുളം രാമചാക്യാര്‍. കൂടി 
യാട്ടത്തിെ൨ സാമൂഹ്യപാഠം രാമചാക്യാരില്‍ നിന്ന തു 
ടങ്ങുന്നു.. 

തികച്ചും ക്ഷേത്ര കേന്ദ്രീകൃതമായിരുന്ന കൂടിയാട്ട 
ത്തെപരമ്പരയാ പുലര്‍ന്നുപോന്നിരുന്ന വംശീയവും അ 


അമ്മന്നൂര്‍ മാധവചാക്യാരും കെ.പി. നാരായണപിഷാരോടിയും 


നൂഷ്ഠാനപരവുമായ വിശ്വാസങ്ങളില്‍ നിന്ന്‌ മോചിപ്പി 
ച്ച” പുറംലോകത്തിന്‍െറ പ്രകാശവും പരപ്പും കാണിച്ച 
കലാകാരനായിരുന്നു പൈങ്കുളം രാമ ചാക്യാര്‍. കൂത്തി 
ന്‍െറയും കൂടിയാട്ടത്തിന്‍െറയും വൈശിഷ്ട്യം ക്ഷേത്രമ 
തില്‍ക്കെട്ടിനകത്ത്‌ മാത്രം ഒതുങ്ങി നില്ലുന്നതിനെച്ചെൊ 
ഖ്വി ഖേദിച്ച, ജനകീയമായ ആസ്വാദനം . കൂടിയാട്ടത്തി 
ന്‍െറ വളര്‍ച്ചയ്ക്കു ഉപകരിക്കുമെന്ന്‌ ദീര്‍ഘദര്‍ശനം ചെയ്ത 
ജോസഫ" മുണ്ടശ്ശേരിയുടെ നിരന്തര പ്രേരണ ഈ വിഷയ 
ത്തില്‍ രാമചാക്യാര്‍ക്ക പ്രചോദനമായിട്ടുണ്ട്‌. 1949-ല്‍ 
കൊട്ടാരക്കരമ്ക്കുടുത്ത്‌ തെക്കേക്കര മനയില്‍വച്ച" മിഴാവും 
നമ്പ്യാരും താളവൃയം നഞ്ങ്യാരുമില്പാതെ രാമചാക്യാര്‍ കൂ 
ത്തു പറയുകയുണ്ടായി. കൃത്തിന്‍െറ നാളിതു, വരെയുള്ള 
ചരിത്രത്തിനോടു ചെയ്ത അപരാധമായിട്ടാണ്‌” ചില ചാ 
ക്യയാന്മാരും നമ്പ്യാന്മാരും രാമചാക്യാരുടെ പ്രവൃത്തിയെ 
നിരീക്ഷിച്ചത്‌. അതിന്‍െറ പേരില്‍ അവര്‍ അദ്ദേഹത്തോ 
ടു കലഹിക്കുകയും ചെയ്തു. എന്നാല്‍ കലയെ ഉപാസി 
ച്ചുകൊണ്ട്‌” അതിലെ യാഥാസ്ഥിതികത്വത്തെ മറികടന്ന 
ശിഷ്യന്‍െറ ധീരതയെ ഗുരു ചാച്ചുചാക്യാര്‍ അംഗീകരി 
ച്ചു ബ്രഹ്മാലയങ്ങളിലും കോവിലകങ്ങളിലും മാത്രം 
കൃത്തു പറഞ്ഞിരുന്ന ചാക്യാര്‍ പൊതുവേദികളിലും പ്ര 


906 


മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്‌ 2001 ജുണ്‍ 2: 


വേശിച്ചുതുടങ്ങി. 1956ല്‍ കോഴിക്കോട്ടുവെച്ച ആറുരാ 
ത്രികരംകൊണ്ട്‌ “സുഭദ്രാധനഞ്ജയം കൂടിയാട്ടം അദ്ദേഹം 
അവതതരിപ്പിക്കുകയുണ്ടായി , 

1972-ല്‍ ഡല്‍ഹിയി ലും 1975-ല്‍ ഉജ്ജയിനിയി ലും 
രമമചാക്യാരുടെ നേതൃത്വത്തിലുള്ള സംഘം കൂടിയ്മാട്ടം അ 
വതരിപ്പിച്ചിട്ടുണ്ട്‌ . ഈ കല ദൃശ്യപ്പെടുത്തുന്നതിലും അ 
ദ്ദേഹം നിസ്പുലമായ സഹകരണം നല്ലുകയുണ്ടായി. കൂ 
ട്രിയാട്ടത്തിന്‍െറ വളര്‍ച്ചയ്ക്കു ഉതകുന്ന പുരോഗമനപര 
മയ ഏതു ദാത്യത്തിനു പിന്നിലും സഹകരിക്കാന്‍ അഭ്ദേ 
ഹം താത്‌പര്യം കാണിച്ചു. ഫ്രാന്‍സിലും പോളണ്ടിലും 
നടന്ന ലോക നാടകമേളകളില്‍ രാമചാക്യാരുടെ “നിണമ 
ണിച്ചില്‍ ' പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട. ലോക നാടക 
വേദിക്ക്‌ കേരളീയതയുടെ അനശ്വരമായ അഭിനയവൈ 
പൃല്യം ആദ്യമായി സമര്‍പ്പിച്ചത്‌ പൈങ്കുളമാണ". 

കലാമണ്ഡലത്തില്‍ കൂടിയാട്ടം പഠനവിഷയമായി 
ഉഠംപ്പെടുത്തിയപ്പേോം അതിന്‍െറ തലവന്‍ രാമചാക്യാരാ 
യിരുന്നു. ഗുരുകുല രീതിയില്‍ നിന്ന" സ്ഥാപനവത' 
ക്കരിക്കപ്പെട്ട കൂടിയാട്ടം അതിന്‍െറ നിഷ്യയില്‍ത്തന്നെ പ 
ലരണമെന്ന്‌ ചാക്യാര്‍ സിദ്ധാന്തിച്ചു. പതിനഞ്ചു, വര്‍ 
വാംകൊണ്ട്‌ ഏഴു പേര്‍ മാത്രമാണ്‌ പഠനം പൂര്‍ത്തിയാ 
ക്കിയത്‌. 

കൂടിയാട്ടത്തിന്‍െറ ആസ്വാദന സമൂഹ 
ത്തില്‍ ബ്രാഹ്മണാധിപത്യം കുറയുന്നതും 
പുതിയൊരു കാഴ്ചക്കൂട്ടം ഉരുത്തിരിയുന്ന 
ത്രം രാമചാക്യാര്‍ ശ്രദ്ധിച്ചിരുന്നു.. കലാപ 
നത്തിന്‌ സമുദായഭേദമില്ലെന്ന്‌" തിരിച്ച 
റിഞ്ഞ ആദ്യത്തെ, ചാക്യാരും പൈങ്കുളമാ 
യിരുന്നു. ചാക്യാരുടെ മാത്രം അവകാശമാ 
യിരുന്ന പുരുഷവേഷത്തിനും നഞ്ങ്യാരു, 
ടെ സാന്നിധ്യമായിരുന്ന സ്റ്രറീവേഷത്തി 
നും കുലപ്പെരുമയുടെ ബലമില്ലാത്തവർ 
അഭ്യസിക്കാനെത്തി. ചാക്യാന്മാര്‍ സ്റ്്ീകു 
ഒെ നേരിട്ട്‌ പഠിപ്പിക്കുന്ന രീതിയും നില 
വിലുണ്ടായിരുന്നില്ല. രാമചാക്യാര്‍ അതി 
നും സന്നദ്ധനായി , കലാമണ്ഡലം ശിവന്‍ 
നമ്പൂതിരിയും, രാമചാക്യാരും ഗിരിജ 
യും ശൈലജയും സതിയും ഇന്ന“ കൂടിയാ 
ട്ടരംഗത്തെ അനിവാര്യതയാകുന്നതിന്‍െറ 
പിന്നില്‍ പൈങ്കുളം രാമചാക്യാരുടെ നൂത 
ന കലാസന്ദര്യശാസ്ത്രമുണ്ട്‌. 

കലാമണ്ഡലത്തില്‍ അധ്യാപകനായി 
രിക്കെ രാമചാക്യാര്‍ ജടായുവധം രണ്ടാം ഭാ 
ഗം, കല്യാണ സൌഗന്ധികം ഉത്തരഭാഗം, 
നാഗാനന്ദം മൂന്നാമങ്കം, ഭഗവദജ്ജുകീയം, മായാസീതാ 
ഭം, സ്വപ്വാസവദത്തത്തിലെ രണ്ട്‌ അങ്കങ്ങരം എന്നിവ 
ചിട്ടപ്പെടുത്തുകയും വിദൂഷകമ്യ്രാകങ്ങടം രചിക്കുക 
യും അരങ്ങൊരുക്കുകയും ചെയ്തിട്ടുണ്ട്‌. പ്രധാന വേഷ 
ഞ്ങം ശിഷ്യര്‍ക്കു നല്ലി സ്വയം മാറിനില്ലാനുള്ള വിശാല 
ഹൃദയത്വവും ചാക്യാര്‍ക്കുണ്ടായിരുന്നു. കൂടിയാട്ട കിരീ 
ടങ്ങഠം കുടഞ്ഞെടുക്കുന്നതു മുതല്‍ അതിന്‍െറ ആഹാര്യ 
കാര്യങ്ങളില്‍ വരെ കാലോചിതമായ പരിഷ്തുരണം അദ്ദേ 
ഹം സാധിച്ചിട്ടുണ്ട്‌. സ്്രീകഥാപാത്രങ്ങരംക്ക* പ്രാധാന്യ 
മുള്ള കൂടിയാട്ടം അരങ്ങില്‍ കൊണ്ടുവരാനും രാമചാ 
ക്യാര്‍ ശ്രദ്ധിച്ചു. നഞ്ങ്യാര്‍കൂത്തില്‍ ഇന്നു കാണുന്ന വേഷ 
കപ്പനയ്ക്കു പിന്നിലും രാമചാക്യാരുടെ ചിന്തയും പരീക്ഷ 
ണവുമുണ്ട്‌. 

കൂടിയാട്ടം ഇന്ന്‌ ലോകകലയായി അറിയപ്പെടുന്ന 
തിനു പിന്നില്‍ അതിന്‍െറതുറന്ന കാഴ്ചയുള്ള വിപയുലസ 
ന്നാഹങ്ങളൊരുക്കിയ രാമചാക്യാരുടെ ധീരതയും കര്‍മ 
വുമുണ്ട്‌. കൂടിയാട്ടത്തിനു, ലഭിച്ച യുനെസ്സ്സോ ബഹുമ 
തി പൈങ്കുളം രാമചാക്യാരുടെ സ്മരണക്കു മുന്നിലാണ്‌ 
സമര്‍പ്പിക്കേണ്ടത്‌. 

[ 


മികച്ച നങ്ങ്യാര്‍കൂത്ത്‌ കലാകാരി . കലാമണ്ഡലത്തില്‍ അധ്യാപിക 


ഫോട്ടം: പധവിത്രന്‍ അങ്ങാടിപ്പുറം 


ഓതൃദ്രഠി ആഴ്ചപ്പതിപ്പ്‌ 001 ജുണ്ട 24 - 30 37 


